Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


ക 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ശാവണം 26 
26th Sravana 1943 


PART 


III 


Irrigation Department 


ലേലം / ക്വട്ടേഷൻ പരസ്യം 


ലേല തീയതിയും സമയവും - 13-9-2021 , 11 മണി . 


നമ്പർ ഇ2-1 / 2007 . 


2021 ആഗസ്റ്റ് 5 . 


കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പെരുവണ്ണാമൂഴിയിലുള്ള 
ഡാം പരിസരത്തെ കാന്റീൻ 2021 ഒക്ടോബർ 1 മുതൽ 2022 
സെപ്റ്റംബർ 30 വരെ ഒരു വർഷ കാലയളവിൽ നിലവിലുള്ള 
സ്ഥിതിയിൽ ഏറ്റെടുത്ത് നട ത്തു ന്ന തി നുള്ള അവകാശം 
പെരുവണ്ണാമൂഴി ( ഒ & എം ) സബ് ഡിവിഷൻ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ലേലം / ക്വട്ടേഷൻ വഴി കോവിഡ് സുരക്ഷാ 
മാനദണ്ഡങ്ങൾ പാലിച്ച് താഴെ പറയുംപ്രകാരം പരസ്യമായി 
ലേലം ചെയ്യുന്നതാണ് . 


ലേല ത്തിൽ 

പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ 
അതേ ദിവസം പ്രസ്തുത സ്ഥലത്ത് നിശ്ചിത സമയത്തിന് 
അര മണിക്കൂർ മുമ്പ് ഹാജരായി ? 2,000 നിരതദ്രവ്യമായി 
കെട്ടിവയ്ക്കേ ണ്ട താ ണ് . ലേല ത്തിന് പുറമേ സീൽ വെച്ച 
രജിസ്ട്രേഡ് തപാൽ കവറുകളിൽ ക്വട്ടേഷനുകൾ ലേല 
തീയ തിക്ക് തലേ ദിവസം 3 മണി വര അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , കെ . വൈ . ഐ . പി . സബ് 
ഡിവിഷൻ 

പെ രു വ ണ്ണാമൂഴിയുടെ ( 673528 ) പേരിൽ 
സ്വീകരിക്കുന്നതാണ് . ക്വട്ടേഷനോടൊപ്പം X 2,000 - ന്റെ ഡിമാന്റ് 
ഡാഫ്റ്റ് അ സി സ്റ്റന്റ് എക് സി ക്യൂ ട്ടീവ് എഞ്ചി നീ യർ , 
കെ . വൈ . ഐ . പി . സബ് ഡിവിഷൻ പെരുവണ്ണാമൂഴിയുടെ 
പേരിൽ മാറാവുന്നത് അടക്കം ചെയ്തിരിക്ക ണം . ലേലം 
കഴിഞ്ഞ ശേഷം ക്വട്ടേ ഷ നുകൾ തുറക്കു ന്നതാണ് . ലേ 
തു കയോ , ക്വട്ടേ ഷ ൻ 

തു കയോ ഏതാണ് അധികം 
എങ്കിൽ ആ തുകയ്ക്ക് ലേലം ഉറപ്പിക്കുന്നതാണ് . ലേലം 
സ്ഥിര പ്പെ ടുത്തി എ ടു ക്കുന്ന ആൾ 

സംഖ്യ യും 
അനു ബന്ധ ടാക് സും സക രിറ്റി ഡെപ്പോസിറ്റും 
അപ്പോൾ തന്നെ അ ട യ് ക്കേ ണ്ടതാണ് . പൊതു മ രാ മ ത്ത് , 


ലേലവിവരങ്ങൾ- -കെ . വൈ . ഐ . പി . യുടെ കാന്റീൻ 
2021 ഒക്ടോബർ 1 മുതൽ 2022 സെപ്റ്റംബർ 30 വരെ ഒരു 
വർ ഷ 

കാല യ ള വിൽ ഏ റ്റെ ടുത്ത് നട ത്തു ന്ന തി നുള്ള 
അവകാശം ലേലം ചെയ്യൽ . 


ല ല 


വ . 


എ . പി . 


ലലം നട ത്തു ന്ന സ്ഥ ലം - കെ . 
ഒ & എം ) സബ് ഡിവിഷൻ പെരുവണ്ണാമൂഴി . 


Gaz . No. 33 / 2021 / DTP ( Irrigation ) . 


549 


76 


KERALA GAZETTE 


[ PART III 


ഇറിഗേഷൻ വകുപ്പുകളിൽ നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും 
നിബന്ധനകളും ഈ ലേലത്തിനും ക്വട്ടേഷനും ബാധകമാണ് . 
ക്വട്ടേഷൻ സമർപ്പിച്ച വർ ലേലത്തിൽ പങ്കെടുക്കു ന്ന തിന് 
ക്വട്ടേഷനിൽ അടക്കം ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റിന്റെ കോപ്പി 
ലേലത്തിന് മുമ്പ് ഹാജരാക്കി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് . 
കൂടു തൽ വിവ ര ങ്ങൾക്ക് പെരു വ ണ്ണാമൂഴി ( ഒ & എം ) 
സബ് ഡിവിഷൻ അസിസ്റ്റന്റ് 

എക് സി ക ട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയവുമായി ബന്ധപ്പെടുക ഫോൺ -0496 
2963223. ഒഴിവ് പ്രഖ്യാപനം , ഹർത്താൽ തുടങ്ങിയവമൂലം 
ലേലം നടക്കാതിരുന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
ലേലം നടത്തുന്നതായിരിക്കും . 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം , 
പെരുവണ്ണാമൂഴി . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ , 


ണ 


550 


Salim A 


Digitally signed by Salim 
A 
Date : 2021.09.25 
14:58:17 + 05'30 ' 


